O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 28 


Tuesday , 28th December 2021 


1197 ധനു 13 


1943 പൌഷം 7 


13th Dhanu 1197 


7th Pousha 1943 


നമ്പർ 


51 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18269 


Revenue Department 


28th December 2021 


Thiruvananthapuram District 


Thiruvananthapuram Taluk 


NOTICE 


നമ്പർ : ജി3-3246412021 


07-12-2021 


തിരുവനന്തപുരം താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷിറാസ് എം വി , മാവിള വീട് 
അത്താണി ലെയിൻ , വഞ്ചിയൂർ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വഞ്ചിയൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ സുപ്രിയ എസ് കെ ബോധിപ്പിച്ച അപേക്ഷ 
വഞ്ചിയൂർ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുപ്രിയ എസ് കെ 


ഭാര്യ 


40 


2 


നയന ഷിറാസ് 


മകൾ 


14 


നമ്പർ : ജി2-377142021 


09-12-2021 


തിരുവനന്തപുരം താലൂക്കിൽ പേട്ട വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി രവീന്ദ്രൻ ആശാരി , രോഹിണി , 
താര 180 - എ , TC 31 / 1233-4 , ഗണേഷ് ഗാർഡൻസ് , പേട്ട പി ഒ 

എന്നയാളുടെ അവകാശികൾക്ക് നിയമപരമായ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പേട്ട വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രഭകുമാരി 
ജി ബോധിപ്പിച്ച അപേക്ഷ പേട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പ്രഭകുമാരി ജി 


ഭാര്യ 


61 


2 


ആശ രഞ്ജിത്ത് 


മകൾ 


37 


3 


നിഷ പി രവീന്ദ്രൻ 


| മകൾ 


35 


4 


സരസമ്മ 


മാതാവ് 


99 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18270 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Thiruvananthapuram Taluk 


NOTICE 


നമ്പർ : ജി 4 -41591 / 2021 


09-12-2021 


അപേക്ഷ 


തിരുവനന്തപുരം താലൂക്കിൽ വെങ്ങാനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അമ്മുക്കുട്ടി കല്ലിയൂർ പി ഒ 
പെരിങ്ങമ്മല ദീപ നിവാസിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെങ്ങാനൂർ വില്ലേജിൽ പരേതയുടെ മകൾ ദീപ മോൾ എ എസ് , , ബോധിപ്പിച്ച 

വെങ്ങാനൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-11-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


48 


2 


| ദീപ മോൾ എ എസ് 
ദീപ്തി മോൾ എ എസ് 
ദിലീഷ് മോൻ എസ് എ 


| മകൾ 


46 


3 


മകൻ 


44 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18271 


Revenue Department 


28th December 2021 


Thiruvananthapuram District 


Thiruvananthapuram Taluk 


NOTICE 


നമ്പർ : ജി3-40537 / 2021 


20-12-2021 


തിരുവനന്തപുരം താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹേസൽ സ്റ്റീഫൻ പ്രതിഭ , ടി സ 
1 271 2287 , കോൺവെൻറ് ലൈൻ , ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വഞ്ചിയൂർ വില്ലേജിൽ പരേതയുടെ മകൾ 

സൈറ സ്റ്റീഫൻ ബോധിപ്പിച്ച അപേക്ഷ വഞ്ചിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


54 


സൈറ സ്റ്റീഫൻ 
റോയ് പോൾ സ്റ്റീഫൻ 


2 


| മകൻ 


53 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18272 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Thiruvananthapuram Taluk 


NOTICE 


നമ്പർ : ജി -28691 / 2021 


22-04-2021 


തിരുവനന്തപുരം താലൂക്കിൽ കുടപ്പനക്കുന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്യാമളകുമാരി , അക്കരവിള 
വീട് , റ്റി സി 21/991 , ജി എൻ ആർ എ -95 , എൻ സി സി റോഡ് , പേരൂർക്കട പി ഒ , തിരുവനന്തപുരം എന്നവരുടെ 
അവകാശികൾക്ക് നിയമാനുസൃതമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതയുടെ മകൻ കെ സുരേഷ് കുമാർ ബോധിപ്പിച്ച അപേക്ഷ കുടപ്പനക്കുന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 14-11-2019 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


വയസ് 


49 


ക്രമ നമ്പർ 

പേര് 

പരേതൻ പരേതയുമായുള്ള ബന്ധം 
1 കെ സുരേഷ്കുമാർ അക്കരവിള വീട് ടി സി 21/991 യു എൻ ആർ മകൻ 

എ -95 എൻ സി സി റോഡ് പേരൂർക്കട പി ഒ 
2 എസ് ചിത്രജ 

മകൾ 


45 


നമ്പർ : ബി 3-36883 / 2021 


01-12-2021 


തിരുവനന്തപുരം താലൂക്കിൽ കുടപ്പനക്കുന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം കൃഷ്ണൻകുട്ടിനായർ , 
പനവിള പുത്തൻവീട് , കുശവർക്കൽ , മുക്കോലയ്ക്കൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് നിയമപരമായ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ വിജയകുമാരി പി ബോധിപ്പിച്ച അപേക്ഷ 
കുടപ്പനക്കുന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 08-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിജയകുമാരി പി 


ഭാര്യ 


63 


2 


മകൾ 


40 


സുജ കഷൻ വി 
അജു കൃഷ്മൻ കെ 


3 


മകൻ 


29 


നമ്പർ : ജി4-24152 / 2021 


13-12-2021 


തിരുവനന്തപുരം താലൂക്കിൽ കല്ലിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ ആർ മനോഹരൻ നായർ , 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18273 


Revenue Department 


28th December 2021 


പാർവ്വതി മന്ദിരം , 

ഊക്കോട് പി ഒ , നേമം , വെള്ളായണി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ശ്രീലക്ഷ്മി എസ് ബോധിപ്പിച്ച അപേക്ഷ 
കല്ലിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-02-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ശ്രീലക്ഷ്മി എസ് 


ഭാര്യ 


54 


2 


രാകേന്ദു എം എസ് 


മകൾ 


32 


3 


സായി ആനന്ദ് എം എസ് 


മകൻ 


26 


നമ്പർ : ജി4-321022021 


18-12-2021 


തിരുവനന്തപുരം താലൂക്കിൽ പാങ്ങപ്പാറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി രാമചന്ദ്രൻ തമ്പി , എസ് പി 
15 , 072 , ശിവശക്തി , വെഞ്ചാവോട് , ശ്രീകാര്യം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് 

ഒ 

വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ അംബിക കെ ബോധിപ്പിച്ച അപേക്ഷ 
പാങ്ങപ്പാറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അംബിക കെ 


ഭാര്യ 


50 


2 


ആര്യ എ 


മകൾ 


27 


3 


കാർത്തികേയൻ തമ്പി ആർ 


| മകൻ 


23 


നമ്പർ : ജി6-36727 / 2021 


10-11-2021 


തിരുവനന്തപുരം താലൂക്കിൽ തൈക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയന്ത ബാബു സി , തൈക്കാട് പ 
ി ഒ , ജഗതി , T C 16/814 , കിടങ്കിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ഗിരിജ എസ് ബോധിപ്പിച്ച അപേക്ഷ തൈക്കാട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06 
10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും 

കാലാവധി ക ഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18274 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


56 


ഗിരിജ എസ് 
കിരൺ ബാബു ജി ജെ 


2 


മകൻ 


25 


3 


| വർഷ ജി ജെ 


മകൾ 


21 


നമ്പർ : ജി 4-41133 / 2021 


15-12-2021 


തിരുവനന്തപുരം താലൂക്കിൽ നേമം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി എസ് ശങ്കരൻ , പാപ്പനംകോട് പ 
1 ഒ , കൈമനം , ഹൗസ് നമ്പർ 20 , വിഷ്ണു നഗർ , വടക്കുമ്മിയൽ ഇല്ലം , T C 55/03 എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ അഭയദേവ് എസ് 
ബോധിപ്പിച്ച അപേക്ഷ നേമം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-06-2012 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


70 


2 


രാധാ ശങ്കർ ഇ എസ് 
അഭയദേവ് എസ് 
| അപർണ്ണ ശങ്കർ 


മകൻ 


42 


3 


മകൾ 


34 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18275 


Revenue Department 


28th December 2021 


Thiruvananthapuram District 


Thiruvananthapuram Taluk 


NOTICE 


നമ്പർ : ജി6-24685 / 2021 


20-08-2021 


തിരുവനന്തപുരം താലൂക്കിൽ തൈക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

ിച്ചുപോയ ജയലാനി എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ 
ഭർത്താവ് എൻ ദാവൂദ് ബോധിപ്പിച്ച അപേക്ഷ തെക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എൻ ദാവൂദ് 


ഭർത്താവ് 


56 


2 


സദ്ദാം ഹുസൈൻ 


മകൻ 


30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18276 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Thiruvananthapuram Taluk 


NOTICE 


നമ്പർ : ജി3-403022021 


09-12-2021 


> 


തിരുവനന്തപുരം താലൂക്കിൽ ആറ്റിപ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ധർമ്മരാജൻ ജി , അനിൽ നിവാസ് 
ആറ്റിൻകുഴി , കഴക്കൂട്ടം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് , മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ നളിനി ബോധിപ്പിച്ച അപേക്ഷ ആറ്റിപ്ര വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-02-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നളിനി 


ഭാര്യ 


70 


2 


മകൾ 


51 


സതി രാജേന്ദ്രൻ 
അനിക്കുട്ടൻ ഡി 


3 


| മകൻ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18277 


Revenue Department 


28th December 2021 


Thiruvananthapuram District 


Thiruvananthapuram Taluk 


NOTICE 


നമ്പർ : ജി4-42829 / 2021 


22-12-2021 


തിരുവനന്തപുരം താലൂക്കിൽ വെങ്ങാനൂർ വില്ലേജിൽ കല്ലിയൂർ പി ഒ പെരിങ്ങമ്മല അച്യുതം എന്ന വിലാസത്തിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിക്രമചന്ദ്രൻ നായർ പി ജി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിന് 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ സുജാത കുമാരി ആർ ബോധിപ്പിച്ച 
അപേക്ഷ വെങ്ങാനൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 14-11-2021 - ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


57 


| സുജാത കുമാരി ആർ 
| അച്ചു വിക്രമൻ 


2 


മകൾ 


27 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18278 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Thiruvananthapuram Taluk 


NOTICE 


നമ്പർ : ജി 6 -34092 2021 


30-11-2021 


തിരുവനന്തപുരം താലൂക്കിൽ കടകംപള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ പ്രേമകുമാരി ആനയറ പ 
1 ഒ വിയുആർഎ -7 കമലാനികേതനിൽ എന്നയാളുടെ അവകാശിക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടകംപള്ളി വില്ലേജിൽ പരേതയുടെ മകൾ മിനി പി ജി , , ബോധിപ്പിച്ച അപേക്ഷ 
കടകംപള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 19-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശിയായി താഴെ പറയുന്ന 
ഒരാൾ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മിനി പി ജി 


മകൾ 


60 


നമ്പർ : ജി 6 -36465 2021 


30-11-2021 


തിരുവനന്തപുരം താലൂക്കിൽ കടകംപള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുരളീധരൻ നായർ ആനയറ 
പി ഒ തോപ്പിൽ ലെയിൻ ടി സി -76 ; 164 ( 1 ) തുണ്ടുവിളാകത്തുവീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടകംപള്ളി വില്ലേജിൽ പരേതൻറെ ഭാര്യ വി കെ ജ്യോതി , 

കെ 
ബോധിപ്പിച്ച അപേക്ഷ കടകംപള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വി കെ ജ്യോതി 


ഭാര്യ 


54 


2 


മകൻ 


31 


| പ്രസാദ് എം 
പ്രദീപ് എം 


3 


| മകൻ 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18279 


Revenue Department 


28th December 2021 


Thiruvananthapuram District 


Thiruvananthapuram Taluk 


NOTICE 


നമ്പർ : ജി4-41811 / 2021 


13-12-2021 


തിരുവനന്തപുരം താലൂക്കിൽ പാങ്ങപ്പാറ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ സെൽവ രാജൻ എസ 
എസ് ഭവൻ , മേവല്ലുർ , കാര്യവട്ടം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പാങ്ങപ്പാറ വില്ലേജിൽ പരേതൻറെ മകൻ അജീഷ് രാജ് എസ് എസ് , , 
ബോധിപ്പിച്ച അപേക്ഷ പാങ്ങപ്പാറ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


29 


സുജീഷ് രാജ് എസ് എസ് 
അജീഷ് രാജ് എസ് എസ് 


2 


മകൻ 


27 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18280 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ ജി3-34781 / 2021 . 


2021 നവംബർ 16 . 


30-11-2021-00 


തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 47 ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ തിരു വ ന ന്ത പുരം താലൂക്കിലെ നമ്പർ ജി 3 -3478182021 -ാം 
തീയതി 16-11-2021 - ലെ പരസ്യത്തിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പിശക്കുകൾ സംഭവിച്ചിട്ടുണ്ട് . അവ 
താഴെപ്പറയും പ്രകാരം തിരുത്തി വായിക്കേണ്ടതാണ് . 
വില്ലേ ജിന്റെ പേര് ' അ ണ്ടുർ കോണം ' ' 

എന്നുള്ളത് “ അ യി രൂ പ്പാറ ' ' എന്ന് തി രുത്തി 

” 
പ്രസിദ്ധീകരിക്കുന്നു . 


: 


( 2 ) 


നമ്പർ ജി3-34782 / 2021 . 


2021 നവംബർ 16 . 


30-11-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 47 ( വാല്യം X , പാർട്ട് III ) കമ്മീഷണറേറ്റ് 
ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ തിരു വ ന ന്ത പുരം താലൂക്കിലെ നമ്പർ ജി 3 -34782 / 2021 -ാം 
തീയതി 16-11-2021 - ലെ പരസ്യത്തിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പിശക്കുകൾ സംഭവിച്ചിട്ടുണ്ട് . അവ 
താഴെപ്പറയും പ്രകാരം തിരുത്തി വായിക്കേണ്ടതാണ് . 
വില്ലേ ജിന്റെ പേര് 

അ ണ്ടു ർ കോണം ' 

എന്നുള്ളത് 

അ യി രൂ പ്പാറ ” എന്ന് തി രുത്തി 
പ്രസിദ്ധീകരിക്കുന്നു . 


:: 


2 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.28 03:56:43 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


